© 


കേരള സര്‍ക്കാര്‍ 
Government of Kerala 


2021 





Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 


Reg. No. KL/TV(N)/634/2021-23 





കേരള ഗസററ 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








തിരുവനന്തപുരം, 

വാല്യം 10 ചൊവ്വ 
Vol. X Thiruvananthapuram, 
Tuesday 


Sth January 2021 


2021 ജനുവരി ട 


നമ്പര്‍ 
1196 ധനു 21 


21st Dhanu 1196 


1942 പൌഷം 15 
15th Pousha 1942 


No. 








PART III 
Stores Purchase 


Agriculture Development and Farmers’ 
Welfare Department 
ദര്‍ഘാസ്‌ പരസ്യം 
) 


നമ്പര്‍ ബി-487/2020. 2020 ഡിസംബര്‍ 8. 


ചുവടെ പ്രതിപാദിക്കുന്ന വൃവസ്ഥകള്‍ക്ക്‌ വിധേയമായി 
2020-21 വര്‍ഷത്തില്‍ കോഴായിലുള്ള കോട്ടയം ജില്ലാ 
കൃഷിത്തോട്ടത്തില്‍ ഫലവൃക്ഷ തൈ, കുരുമുളക്‌ തൈകള്‍ 
ഉല്‍പാദനത്തിന്‌ ആവശ്യമായ 120 ഘന മീറ്റര്‍ ചാണകം 
നല്‍കുന്നതിന്‌ തയ്യാറുള്ള വ്യക്തികളില്‍ സ്ഥാപനങ്ങളില്‍ നിന്നും 
മുദ്രവച്ച ടെണ്ടര്‍ ക്ഷണിച്ചുകൊള്ളുന്നു. 


പൂരിപ്പിച്ച ടെണ്ടര്‍ ഫാറം സൂപ്രണ്ട്‌, ജില്ലാ കൃഷിത്തോട്ടം, 
കോഴാ എന്ന പൂര്‍ണ്ണ മേല്‍വിലാസം എഴുതിയ ലക്കോട്ടില്‍ 
അടക്കം ചെയ്ത്‌: 7-1-2021 ഉച്ചയിക്ക്‌ 2 മണിവരെ സ്വീകരിക്കുന്നതാണ്‌. 
ടെണ്ടര്‍ ഫോമിന്റെ വില ₹ 500 (നികുതി പുറമെ) ഒരു 
ഘന മീറ്റര്‍ ചാണകം നിശ്ചിത നികുതി ഉള്‍പ്പെടെയുള്ള 
വിലയാണ്‌ ടെണ്ടര്‍ രേഖപ്പെടുത്തേണ്ടത്‌. ലക്കോട്ടിനു മുകളില്‍ 
“ചാണകം ടെണ്ടര്‍” എന്നു വ്ൃക്തമായി എഴുതിയിരിക്കേണ്ടതും 
അപേക്ഷകന്റെ പൂര്‍ണ്ണ മേല്‍വിലാസം രേഖപ്പെടുത്തേണ്ടതുമാണ്‌. 


Gaz. No. 1/2021/DTP (Stores Purchase). 


297 


അന്നേദിവസം DajWaN vo 3 HeMlasy oserss aMaAdeflal 
ട്ടുള്ള സന്നിഹിതരായിരിക്കുന്ന വൃക്തികളുടെ സാന്നിദ്ധ്യത്തില്‍ 
തുറന്നു പരിശോധിക്കുന്നതും മേലധികാരികളുടെ 
അംഗീകാരത്തിനു വിധേയമായി കുറഞ്ഞ തുക രേഖപ്പെടുത്തി 
യിരിക്കുന്ന വൃക്തിക്ക്‌ താല്‍ക്കാലികമായി ഉറപ്പിക്കു 
ന്നതുമാണ്‌. നിരത്രവൃമായി ₹ 6,000 ഫാം ഓഫീസില്‍ 
അടയ്ക്കേണ്ടതാണ്‌. ടെണ്ടര്‍ അംഗീകരിച്ചതായി ഫാം 
ഓഫീസില്‍ നിന്നും വിവരം ലഭിച്ചാലൂടന്‍തന്നെ കരാറുകാരന്‍ 
ഈ ഓഫീസില്‍ നിന്നും ആവശ്യപ്പെടുന്ന അളവിലും മുറയ്ക്ക്‌ 
ചാണകം ഫാമില്‍ പറയുന്ന സ്ഥലത്ത്‌ സ്വന്തം ചെലവില്‍ 
ഇറക്കി തരേണ്ടതാണ്‌. ടെണ്ടര്‍ ഉറപ്പിക്കുന്നയാള്‍ 
നിരത്രദ്രവ്യമായി ഫാം സൂപ്രണ്ട്‌, ജില്ലാ കൃഷിത്തോട്ടം, കോഴാ എന്ന 
പേരില്‍ കുറവിലങ്ങാട്‌ എസ്‌.ബി.ഐ-ല്‍ മാറാവുന്ന ₹ 6,000-ന്റെ 
ഡിമാന്റ്‌ (ഡാഫ്റ്റ്‌ അന്നേ ദിവസം സമര്‍പ്പിക്കേണ്ടതാണ്‌. 
31-3-2021 വരെ ടി നിരക്കില്‍ ചാണകം നല്‍കുന്നതിന്‌ 
കരാറുകാരന്‍ ബാദ്ധ്യസ്ഥനായിരിക്കും. ആവശ്യമെങ്കില്‍ കൂടുതല്‍ 
ചാണകം ഇതേ നിരക്കകില്‍ നല്‍കുന്നതിന്‌ ബാദ്ധ്യസ്ഥനാ 
യിരിക്കും. കൂടുതല്‍ വിവരങ്ങള്‍ക്ക്‌ ഓഫീസുമായി നേരിട്ട്‌ 
ബന്ധപ്പെടുക. ഫോണ്‍ 9383470721. 


മറ്റെല്ലാ സര്‍ക്കാര്‍ ക്വട്ടേഷന്‍ / ടെണ്ടര്‍ നിബന്ധനകളും 
ഇതിനും ബാധകമായിരിക്കും. 


Sth Jan. 2021] 


STORES PURCHASE 


2 





(2) 


നമ്പര്‍ ബി-487/2020. 2020 ഡിസംബര്‍ 8. 


ഈര്‍ജ്ജിത ഫലവൃക്ഷ തൈ ഉല്‍പാദനവും വിതരണവും 
പദ്ധതി (പകാരം ചുവടെ പ്രതിപാദിക്കുന്ന വ്യവസ്ഥകള്‍ക്ക്‌ 
വിധേയമായി 2020-21 വര്‍ഷത്തില്‍ കോഴായിലുള്ള കോട്ടയം 
ജില്ലാ കൃഷിത്തോട്ടത്തിലേക്ക്‌ വിതരണത്തിന്‌ ആവശ്യമായ 
തൈകള്‍ നല്‍കുന്നതിന്‌ തയ്യാറുള്ള വൃക്തികളില്‍ / 
സ്ഥാപനങ്ങളില്‍ നിന്നും മുദ്രവച്ച ടെണ്ടര്‍ ക്ഷണിച്ചുകൊള്ളുന്നു. 


നിബന്ധനകള്‍ 


1. ടെണ്ടറുകള്‍ 8-1-2021 ഉച്ചയ്ക്ക്‌ 2 മണിവരെ ഫാം 


ഓഫീസില്‍ സ്വീകരിക്കും. കവറിനു പുറത്ത്‌ 
കരാറുകാരന്റെ പൂര്‍ണ്ണ മേല്‍വിലാസമെഴുതി ഫാം 
സൂ്പണ്ട്‌, ജില്ലാ കൃഷിത്തോട്ടം, കോഴാ എന്ന 
വിലാസത്തില്‍ നല്‍കണം. കവറില്‍ “ഫലവൃക്ഷത്തൈ 


ടെണ്ടര്‍ ' എന്ന്‌ രേഖപ്പെടുത്തണം. 


ഒരു ഫലവൃക്ഷത്തൈയുടെ /ഗാഫ്റ്റിന്റെ വിലയാണ്‌ 
അക്കത്തിലും അക്ഷരത്തിലും ടെണ്ടറില്‍ രേഖപ്പെടു 
ത്തേണ്ടത്‌. 


കരാറുകാരന്‍ സ്വന്തം ചെലവില്‍ ഫലവൃക്ഷത്തൈകള്‍ / 
ഗ്രാഫ്റ്റുകള്‍ ഫാമില്‍ ഇറക്കിത്തരേണ്ടതാണ്‌. 


ടെണ്ടറില്‍ പങ്കെടുക്കുന്നവര്‍ $ 6,000 നിരത്രദ്രവൃമായി 
നല്‍കേണ്ടതാണ്‌. ടെണ്ടര്‍ ഫോമിന്റെ വില ₹ 500 
(നികുതി പുറമെ) 


ടെണ്ടറുകള്‍ 8-1-2021 ഉച്ചയ്ക്കുശേഷം 3 മണിക്ക്‌ 
തുറക്കുന്നതും മേലധികാരികളുടെ അംഗീകാരത്തിനു 
വിധേയമായി കുറഞ്ഞ തുക രേഖപ്പെടുത്തിയിരിക്കുന്ന 
വൃക്തിക്ക്‌ (സ്ഥാപനത്തിന്‌ താല്‍ക്കാലികമായി 


ഉറപ്പിക്കുന്നതുമാണ്‌. 


ടെണ്ടര്‍ ഉറപ്പിച്ചു കിട്ടുന്ന കരാറുകാരന്‍ ഫാമിലെ 
ആവശ്യപ്രകാരം ഫലവൃക്ഷത്തൈകള്‍ /ഗ്രാഫ്റ്റുകള്‍ 
താമസംവിന ഫാമില്‍ എത്തിച്ച്‌, ഇറക്കിത്തരുവാന്‍ 
ബാദ്ധൃസ്ഥനായിരിക്കും. 


ടെണ്ടര്‍ ദിവസം സര്‍ക്കാര്‍ പൊതു അവധി പ്രഖ്യാപി 
ക്കുകയോ മറ്റു കാരണത്താല്‍ ഓഫീസ്‌ പ്രവര്‍ത്തി 
ക്കാതെ വരികയോ ചെയ്താല്‍ തൊട്ടടുത്ത പ്രവൃത്തി 
ദിവസം ഇതേ സമയത്ത്‌ ക്വട്ടേഷന്‍ നടത്തുന്ന 
തായിരിക്കും. 


മറ്റെല്ലാ സര്‍ക്കാര്‍ ക്വട്ടേഷന്‍ (ടെണ്ടര്‍ നിബന്ധനകളും 
ഇതിനും ബാധകമായിരിക്കും. 


(3) 


നമ്പര്‍ ബി-487/2020. 2020 ഡിസംബര്‍ 8. 


ചുവടെ ചേര്‍ക്കുന്ന വ്യവസ്ഥകള്‍ക്ക്‌ വിധേയമായി 2020-21 
വര്‍ഷത്തില്‍ കോഴായിലുള്ള കോട്ടയം ജില്ലാ കൃഷിത്തോട്ടത്തില്‍ 
ഫലവൃക്ഷ തൈ, കുരുമുളക്‌ തൈകള്‍ ഉല്‍പാദനത്തിന്‌ 
ആവശ്യമായ 80 ഘനമീറ്റര്‍ ആറ്റുമണല്‍ നല്‍കുന്നതിന്‌ 
തയ്യാറുള്ള വ്യക്തികളില്‍ / സ്ഥാപനങ്ങളില്‍ നിന്നും മുദ്രവച്ച 
ടെണ്ടര്‍ ക്ഷണിച്ചുകൊള്ളുന്നു. 


298 


പൂരിപ്പിച്ച ടെണ്ടര്‍ ഫാറം സൂപ്രണ്ട്‌, ജില്ലാ കൃഷിത്തോട്ടം, 
കോഴാ എന്ന പൂര്‍ണ്ണ മേല്‍വിലാസം എഴുതിയ ലക്കോട്ടില്‍ 
അടക്കം ചെയ്ത്‌ 7-1-2021 രാവിലെ 11 മണിവരെ സ്വീകരിക്കു 
ന്നതാണ്‌. ടെണ്ടര്‍ ഫോമിന്റെ വില $ 500 (നികുതി പുറമെ) 
ഒരു ഘന മീറ്റര്‍ ആറ്റുമണല്‍ നിശ്ചിത നികുതി ഉള്‍പ്പെടെയുള്ള 
വിലയാണ്‌ ടെണ്ടര്‍ രേഖപ്പെടുത്തേണ്ടത്‌. ലക്കോട്ടിനു മുകളില്‍ 
“ആറ്റുമണല്‍ ടെണ്ടര്‍” എന്നു വ്ൃക്തമായി എഴുതിയി 
രിക്കേണ്ടതും അപേക്ഷകന്റെ പൂര്‍ണ്ണ മേല്‍വിലാസം രേഖപ്പെടു 
ത്തേണ്ടതുമാണ്‌. അന്നേദിവസം ഉച്ചയ്ക്ക്‌ 1130 മണിക്ക്‌ ടെണ്ടര്‍ 
സമര്‍പ്പിച്ചി ട്ടുള്ള സന്നിഹിതരായിരിക്കുന്ന വൃക്തികളുടെ 
സാന്നിദ്ധ്യത്തില്‍ തുറന്നു പരിശോധിക്കുന്നതും മേലധികാരികളുടെ 
അംഗീകാരത്തിനു വിധേയമായി കുറഞ്ഞ തുക രേഖപ്പെടു 
ത്തിയിരിക്കുന്ന വൃക്തിക്ക്‌ താല്‍ക്കാലികമായി ഉറപ്പിക്കു 
ന്നതുമാണ്‌. നിരത്ദ്രവൃമായി ₹ 7,000 ഫാം ഓഫീസില്‍ 
അടയ്ക്കേണ്ടതാണ്‌. ടെണ്ടര്‍ അംഗീകരിച്ചതായി ഫാം ഓഫീസില്‍ 
നിന്നും വിവരം ലഭിച്ചാലുടന്‍തന്നെ കരാറുകാരന്‍ ഈ ഓഫീസില്‍ 
നിന്നും ആവശ്യപ്പെടുന്ന അളവിലും മുറയ്ക്ക്‌ ആറ്റുമണല്‍ 
ഫാമില്‍ പറയുന്ന സ്ഥലത്ത്‌ സ്വന്തം ചെലവില്‍ ഇറക്കി 
തരേണ്ടതാണ്‌. ടെണ്ടര്‍ ഉറപ്പിക്കുന്നയാള്‍ നിരത്രദ്രവ്യമായി ഫാം 
സൂപണ്ട്‌, ജില്ലാ കൃഷിത്തോട്ടം, കോഴാ എന്ന പേരില്‍ 
കുറവിലങ്ങാട്‌ എസ്‌.ബി.ഐ-ല്‍ മാറാവുന്ന ₹ 7,000-ന്റെ 
ഡിമാന്റ്‌ രഡാഫ്റ്റ്‌ അന്നേ ദിവസം സമര്‍പ്പിക്കേണ്ടതാണ്‌. 
31-3-2021 വരെ ടി നിരക്കില്‍ ആറ്റുമണല്‍ നല്‍കുന്നതിന്‌ 
കരാറുകാരന്‍ ബാദ്ധ്ൃസ്ഥനായിരിക്കും. ആവശ്യമെങ്കില്‍ 
കൂടുതല്‍ ആറ്റുമണല്‍ ഇതേ നിരക്കകില്‍ നല്‍കുന്നതിന്‌ 
ബാദ്ധ്യസ്ഥനായിരിക്കും. കൂടുതല്‍ വിവരങ്ങള്‍ക്ക്‌ ഓഫീസുമായി 
നേരിട്ട്‌ ബന്ധപ്പെടുക. 


മറ്റെല്ലാ സര്‍ക്കാര്‍ ക്വട്ടേഷന്‍ / ടെണ്ടര്‍ നിബന്ധനകളും 
ഇതിനും ബാധകമായിരിക്കും. 


(4) 


നമ്പര്‍ ബി-487/2020. 2020 ഡിസംബര്‍ 8. 


ചുവടെ ചേര്‍ക്കുന്ന വ്യവസ്ഥകള്‍ക്ക്‌ വിധേയമായി 2020-21 
വര്‍ഷത്തില്‍ കോഴായിലുള്ള കോട്ടയം ജില്ലാ കൃഷിത്തോട്ടത്തില്‍ 
ഫലവൃക്ഷ തൈ, കുരുമുളക്‌ തൈകള്‍ ഉല്‍പാദനത്തിന്‌ 
ആവശ്യമായ 100ഘന മീറ്റര്‍ മേല്‍മണ്ണ്‌ നല്‍കുന്നതിന്‌ 
തയ്യാറുള്ള വ്ൃക്തികളില്‍ /സ്ഥാപനങ്ങളില്‍ നിന്നും മുദ്രവച്ച 
ടെണ്ടര്‍ ക്ഷണിച്ചുകൊള്ളുന്നു. 


പൂരിപ്പിച്ച ടെണ്ടര്‍ ഫാറം സൂപ്രണ്ട്‌, ജില്ലാ കൃഷിത്തോട്ടം, 
കോഴാ എന്ന പൂര്‍ണ്ണ മേല്‍വിലാസം എഴുതിയ ലക്കോട്ടില്‍ 
അടക്കം ചെയ്ത്‌ 8-1-2021 രാവിലെ 11 മണിവരെ സ്വീകരിക്കുന്ന 
താണ്‌. ടെണ്ടര്‍ ഫോമിന്റെ വില ₹ 500 (നികുതി പുറമെ) ഒരു 
ഘന മീറ്റര്‍ മേല്‍മണ്ണ്‌ നിശ്ചിത നികുതി ഉള്‍പ്പെടെയുള്ള 
വിലയാണ്‌ ടെണ്ടര്‍ രേഖപ്പെടുത്തേണ്ടത്‌. ലക്കോട്ടിനു മുകളില്‍ 
“മേല്‍മണ്ണ്‌ ടെണ്ടര്‍” എന്നു വൃക്തമായി എഴുതിയിരിക്കേണ്ടതും 
അപേക്ഷകന്റെ പൂര്‍ണ്ണ മേല്‍വിലാസം രേഖപ്പെടുത്തേ 
ണ്ടതുമാണ്‌. അന്നേദിവസം രാവിലെ 11.30 മണിക്ക്‌ ടെണ്ടര്‍ 
സമര്‍പ്പിച്ചി ട്ടുള്ള സന്നിഹിതരായിരിക്കുന്ന വൃക്തികളുടെ 
സാന്നിദ്ധ്യത്തില്‍ തുറന്നു പരിശോധിക്കുന്നതും മേലധികാരികളുടെ 
അംഗീകാരത്തിനു വിധേയമായി കുറഞ്ഞ തുക രേഖപ്പെടുത്തിയി 
രിക്കുന്ന വൃക്തിക്ക്‌ താല്‍ക്കാലികമായി ഉറപ്പിക്കുന്നതുമാണ്‌. 
നിരത്ര്രവ്യമായി 4,000 ഫാം ഓഫീസില്‍ അടയ്ക്കേണ്ടതാണ്‌. 
ടെണ്ടര്‍ അംഗീകരിച്ചതായി ഫാം ഓഫീസില്‍ നിന്നും വിവരം 
ലഭിച്ചാലുടന്‍തന്നെ കരാറുകാരന്‍ ഈ ഓഫീസില്‍ നിന്നും 
ആവശ്യപ്പെടുന്ന അളവിലും മുറയ്ക്കും മേല്‍മണ്ണ്‌ 


Sth Jan. 2021] 


STORES PURCHASE 


3 





ഫാമില്‍ പറയുന്ന സ്ഥലത്ത്‌ സ്വന്തം ചെലവില്‍ ഇറക്കി 
തരേണ്ടതാണ്‌. ടെണ്ടര്‍ ഉറപ്പിക്കുന്നയാള്‍ നിരത്ദ്രവ്യമായി ഫാം 
സൂപപണ്ട്‌, ജില്ലാ കൃഷിത്തോട്ടം, കോഴാ എന്ന പേരില്‍ 
കുറവിലങ്ങാട്‌ എസ്‌.ബി.ഐ-ല്‍ മാറാവുന്ന $ 4,000-ന്റെ 
ഡിമാന്റ്‌ രഡാഫ്റ്റ്‌ അന്നേ ദിവസം സമര്‍പ്പിക്കേണ്ടതാണ്‌. 
31-3-2021 വരെ ടി നിരക്കില്‍ മേല്‍മണ്ണ്‌ നല്‍കുന്നതിന്‌ 
കരാറുകാരന്‍ ബാദ്ധ്യസ്ഥനായിരിക്കും. ആവശ്യമെങ്കില്‍ കൂടുതല്‍ 
മേല്‍മണ്ണ്‌ ഇതേ നിരക്കകില്‍ നല്‍കുന്നതിന്‌ ബാദ്ധൃസ്ഥ 
നായിരിക്കും. കൂടുതല്‍ വിവരങ്ങള്‍ക്ക്‌ ഓഫീസുമായി നേരിട്ട്‌ 
ബന്ധപ്പെടുക. 


മറ്റെല്ലാ സര്‍ക്കാര്‍ ക്വട്ടേഷന്‍ /ടെണ്ടര്‍ നിബന്ധനകളും 
ഇതിനും ബാധകമായിരിക്കും. 


ജില്ലാ കൃഷിത്തോട്ടം, 


(ഒപ്പ) 


കോഴാ, കോട്ടയം. ഫാം സുപ്രണ്ട്‌. 


Ayurveda Medical Education Department 
ദര്‍ഘാസ്‌ പരസ്യം 
[നമ്പര്‍ 13/2020-21] 


നമ്പര്‍ എസ്‌/3561/2020/ആ.കോ. 2020 ഡിസംബര്‍ 9. 


തിരുവനന്തപുരം ഗവണ്‍മെന്റ്‌ ആയൂര്‍വേദ 
കോളേജിലേയ്ക്കും വിവിധ വകുപ്പുകളിലേയ്ക്കും വാട്ടര്‍ 
പ്യൂരിഫയറുകള്‍ റണ്ണിംഗ്‌ കോണ്ട്രടാക്ട്‌ പ്രകാരം വിതരണം 
ചെയ്യുന്നതിന്‌ തയ്യാറുള്ളവരില്‍ നിന്നും മുദ്രവച്ച ദര്‍ഘാസുകള്‍ 


ക്ഷണിച്ചുകൊള്ളുന്നു. 
അടങ്കല്‍ തുക 4,80,000. 
നിരത്ര്രവ്യം-* 4,800. 


മേല്‍വിലാസം-പ്രിന്‍സിപ്പാള്‍, സര്‍ക്കാര്‍ ആയൂര്‍വേദ 
കോളേജ്‌, തിരുവനന്തപൂരം. 


ഓരോ ദര്‍ഘാസുകളും ഗവ. ആയൂര്‍വേദ കോളേജ്‌ 
പ്രിന്‍സിപ്പാളിന്റെ മേല്‍വിലാസത്തില്‍ പ്രതേകം കവറിലാക്കി 
സീല്‍ ചെയ്ത്‌ കവറിന്‌ പുറത്ത്‌ “തിരുവനന്തപുരം ഗവണ്‍മെന്റ്‌ 
ആയുര്‍വേദ കോളേജിലേയ്ക്കും വിവിധ വകുപ്പുകളിലേയ്ക്കും 
വാട്ടര്‍ പ്യൂരിഫയറുകള്‍ റണ്ണിംഗ്‌ കോണ്ട്രാക്ട്‌ പ്രകാരം 
വിതരണം ചെയ്യുന്നതിനുള്ള ടെണ്ടര്‍” എന്ന്‌ രേഖപ്പെടുത്തി 
8-1-2021-ന്‌ രാവിലെ 11 മണിവരെ സമര്‍പ്പിക്കാവുന്നതാണ്‌. 
ദര്‍ഘാസുകള്‍ നിയമാനുസരണം 
തുറക്കുന്നതായിരിക്കും. യാതൊരു കാരണവശാലും ദര്‍ഘാസ്‌ 


8-1-2021 ഉച്ചയ്ക്ക്‌ 12 മണിക്ക്‌ 


ഫോറങ്ങള്‍ കൈമാറ്റം ചെയ്യാന്‍ പാടില്ലാത്തതാകുന്നു. ദര്‍ഘാസ്‌ 
ഫോറങ്ങളുടെ വില്‍പ്പന 7-1-2021 രാവിലെ 11 മണിക്ക്‌ 
ഫോറങ്ങള്‍ തപാല്‍മാര്‍ഗ്ഗം 
ആവശ്യമുള്ളവര്‍ ദര്‍ഘാസ്‌ ഫോറത്തിന്റെ വിലയേക്കാള്‍ F 50 


അവസാനിക്കുന്നതാണ്‌. 


കൂടുതല്‍ മണിയോര്‍ഡര്‍ ആയി അയയ്ക്കേണ്ടതാകുന്നു. 
ദര്‍ഘാസില്‍ രേഖപ്പെടുത്തിയിരിക്കുന്ന വില നിരക്കുകള്‍ 
മുതല്‍ 
ഒരു വര്‍ഷം വരെയുള്ള കാലയളവിനുള്ളില്‍ മാറ്റം വരുത്താന്‍ 


ദര്‍ഘാസ്‌ അംഗീകരിച്ച്‌ നല്‍കുന്ന തീയതി 


പാടില്ലാത്തതാകുന്നു. ഒരു ദര്‍ഘാസിന്റെ വില ₹ 1,700 ആണ്‌ 
[ടെണ്ടര്‍ ഫോറം വാങ്ങുന്നതിനായി * 204-ന്റെ (ട്ട - ₹ 102 & CGSE 
102) ഒറിജിനല്‍ ജി. എന്‌. റ്റി. ചെലാന്‍ ഹാജരാക്കേണ്ടതാണ്‌[. 
ഡ്യൂപ്ലിക്കേറ്റ്‌ ഫോറത്തിന്റെ വില ₹ 982. 


299 


പൂരിപ്പിച്ച ദര്‍ഘാസ്‌ 
രേഖപ്പെടുത്തിയ തുകയുടെ 1% തുക നിരത്ദ്രവൃമായി 


ഫോറത്തിനോടൊപ്പം 


തിരുവനന്തപുരം ആയുര്‍വേദ കോളേജ്‌ പ്രിന്‍സിപ്പാളിന്റെ 
പേരില്‍ എടുത്ത ഡിമാന്റ്‌ രഡാഫ്റ്റും ₹ 200-ന്റെ കേരള 
സംസ്ഥാന മു്രപ്പ്ര്രത്തില്‍ രേഖപ്പെടുത്തിയ ഒരു പ്രിലിമിനറി 
എഗ്രിമെന്റും ഹാജരാക്കേണ്ടതാണ്‌. യാതൊരു ഭെണ്ടറും 
കാരണം കാണിക്കാതെ നിരസിക്കാനോ മാറ്റിവയ്ക്കാനോ ഉള്ള 
അധികാരം തിരുവനന്തപുരം 
(പിന്‍സി പ്പാളില്‍ നിക്ഷിപ്തമായിരിക്കും. ഏതെങ്കിലും 


കാരണത്താല്‍ 8-1-2021-ന്‌ സര്‍ക്കാര്‍ അവധി പ്രഖ്യാപിക്കൂ 


ആയൂര്‍വേദ കോളേജ്‌ 


കയാണെങ്കില്‍ അടുത്ത പ്രവൃത്തി ദിവസം അതേ സമയം 
ദര്‍ഘാസുകള്‍ തുറക്കൂന്നതായിരിക്കും. കൂടുതല്‍ വിവരങ്ങള്‍ 
പ്രവര്‍ത്തി ദിനങ്ങളില്‍ ആയൂര്‍വേദ കോളേജ്‌ ഓഫീസില്‍നിന്ന്‌ 
അറിയാവുന്നതാണ്‌. 


[No. 13/2020-21] 


No. $1-3561/2020/AVC. Oth December 2020. 


Sealed competitive tenders are invited for the 
“Supply of Water Purifiers as per running contract in 
Govt. Ayurveda College, Thiruvananthapuram and other 
Department” as per the specification appended herewith 
for the year 2020-21. 


Estimated cost of items to be supplied—% 4,80,000. 
Earnest Money Deposit—% 4,800. 


Address—The Principal, Govt. Ayurveda College, 
Thiruvananthapuram Phone No. 2460190/2473656. 


The envelopes containing the tender should bear the 
superscription “Supply of Water Purifiers as per running 
contract in Govt. Ayurveda College, Thiruvananthapuram 
and other Departments for the year 2020-21”. addressed 
to the Principal, Government Ayurveda College, 
Thiruvananthapuram. The last date of the receipt of 
tenders will be on 8-1-2021 at 11 a.m. The late tenders 
will not be accepted. The tenders will be opened on 
8-1-2021 at 12 noon, in the presence of the tenderers or 
their authorised representatives, who may be present at 


that time. 


Intending tenderers may on application to the 
Principal, Govt. Ayurveda College, Thiruvananthapuram to 
obtain the requisite tender forms on which tenders should 
be submitted. Application for the tender form should be 
accompanied by cash remittance of & 1,700 [Original GST 
Chalan for 204 (SGST - 7 102 & CGST 102)] should be 
submitted for obtaining tender form], which is the price 
fixed for a form and which is not refundable under any 
circumstances. Tender forms are not transferable. Sale of 
tender forms will be closed on 7-1-2021 at 11 a. m. 
Cheque, Postage Stamps etc. will not be accepted 
towards the cost of forms. Those who wish to purchase 
tender forms by post shall send an additional amount of 
= 50 by Money Order to cover postal charges. Duplicate 
tender forms, if required will be issued at % 952. 


Sth Jan. 2021] STORES 


PURCHASE 


4 





Intending tenderers should submit an amount of 1% 
of the quoted amount as Earnest Money Deposit by 
Demand Draft in favour of the Principal, Government 
Ayurveda College, Thiruvananthapuram together with an 
agreement in Kerala Stamp Paper worth = 200. The rate 
quoted shall remain firm for acceptance till one year from 
the date of acceptance. The Principal, Govt. Ayurveda 
College, Thiruvananthapuram will have powers to 
postpone/cancel the tender. If Government declares 
8-1-2021 as a public holiday, the tender will be opened at 
the same time on next working day. Further details can be 
had from this office during office time. 

Specification 

Body and Tank Stainless Steel 
Storage Capacity (Ltrs.) N 30+ H05 
Inbuilt UV online 
50 V 


Hot, Cold, Ambient 


Purification 
Power for Purification 
Modes 

Office of the Principal, 


Govt. Ayurveda College, 
Thiruvananthapuram. 


(Sd.) 


Principal. 


Medical Education Department 
ദര്‍ഘാസ്‌ പരസ്യം 


[നമ്പര്‍ 03/2020-21] 


നമ്പര്‍ സി2-2633/2020/ജി. ഡി. സി.റ്റി. 2020 ഡിസംബര്‍ 14. 


തിരുവനന്തപുരം ഗവണ്‍മെന്റ്‌ ദന്തല്‍ കോളേജില്‍ 
2020-21 വര്‍ഷത്തേക്ക്‌ ഓര്‍ത്തോഡോണ്ടിക്സ്‌ വിഭാഗത്തില്‍ 
ആവശ്യമായിട്ടുള്ള സാധന സാമ്രധഗികള്‍ വിതരണം 
ചെയ്യുന്നതിന്‌ നിശ്ചിത ഫോറത്തില്‍ മത്സരസ്വഭാവത്തിലുള്ള 
ദര്‍ഘാസുകള്‍ ക്ഷണിച്ചു കൊള്ളുന്നു. ദര്‍ഘാസ്‌ ഉള്ളടക്കം 
ചെയ്ത കവറില്‍ “ടെണ്ടര്‍ നമ്പര്‍ 03/2020-21" എന്ന്‌ രേഖപ്പെ 
ടുത്തേണ്ടതും “പ്രിന്‍സിപ്പാള്‍, ഗവണ്‍മെന്റ്‌ ദന്തല്‍ 
കോളേജ്‌, മെഡിക്കല്‍ കോളേജ്‌, തിരുവനന്തപുരം-695 011, 
കേരളം” എന്ന മേല്‍വിലാസത്തില്‍ എത്തിച്ചുതരേണ്ടതുമാകുന്നു. 
ദര്‍ഘാസ്‌ സ്വീകരിക്കൂന്നതിനും തുറക്കൂന്നതിനുമുള്ള 
തീയതികള്‍ ചുവടെ ചേര്‍ക്കുന്നു. താമസിച്ചു ലഭിക്കുന്ന 
ദര്‍ഘാസുകള്‍ സ്വീകരിക്കുന്നതല്ല. 


ഏകദേശ വില (ലക്ഷത്തില്‍ 4.90. 

ദര്‍ഘാസ്‌ ഫോറത്തിന്റെ വില: 
അസ്സല്‍--൪ 1,000 -: 12% ജി.എസ്‌.റ്റി. 
ഡ്യൂപ്ലിക്കേറ്റ്‌ 500 + 12% ജി.എസ്‌.്റി. 


ദര്‍ഘാസ്‌ ഫോറം വില്‍പ്പനയുടെ അവസാന തീയതിയും 
സമയവും--11-1-2021, 3.30 മണി. 


ദര്‍ഘാസ്‌ ഫോറം ലഭിക്കേണ്ട അവസാന തീയതിയും 
സമയവും 12-1-2021, 2 മണി. 


ദര്‍ഘാസ്‌ തുറക്കുന്ന തീയതിയും സമയവും--12-1-2021, 
2.30 മണി. 


300 


ദര്‍ഘാസ്‌ സമര്‍പ്പിക്കാന്‍ ആഗ്രഹിക്കുന്നവര്‍ “പ്രിന്‍സിപ്പാള്‍, 
ഗവണ്‍മെന്റ്‌ ദന്തല്‍ കോളേജ്‌, തിരുവനന്തപുരം” എന്ന 
വിലാസത്തില്‍ അപേക്ഷിക്കേണ്ടതും നിശ്ചിത ടെണ്ടര്‍ ഫോറം 
വാങ്ങേണ്ടതുമാണ്‌. ടെണ്ടര്‍ ഫോറത്തിനായുള്ള അപേക്ഷ 
യോടൊപ്പം മുകളില്‍ സൂചിപ്പിച്ചിരിക്കുന്ന നിരക്കില്‍ 
ഫോറത്തിന്റെ നിശ്ചിത വില ഒടുക്കേണ്ടതും അത്‌ ഒരു 
കാരണവശാലും തിരികെ നല്‍കുന്നതല്ലാത്തതും ആകുന്നു. 
ദര്‍ഘാസ്‌ ഫോറങ്ങള്‍ കൈമാറ്റം ചെയ്യാന്‍ പാടുള്ള തല്ല. 
ദര്‍ഘാസ്‌ ഫോറത്തിന്റെ വില്പന മുകളില്‍ ചേര്‍ത്ത തീയതി 
കള്‍ക്ക്‌ അനുസ്യതമായിരിക്കും. ദര്‍ഘാസ്‌ ഫോറത്തിന്റെ വിലയായി 
ഡി.ഡി. കളോ, പോസ്റ്റ്‌ സ്റ്റാമ്പുകളോ സ്വീകരിക്കുന്നതല്ല. 
ദര്‍ഘാസ്‌ ഫോറം വി. പി. പി. ആയി അയയ്ക്കുന്ന തല്ല. 
ദര്‍ഘാസ്‌ ഫോറത്തിന്റെ പകര്‍പ്പ്‌ ഓരോന്നിന്റെയും വില 
മുകളില്‍ സൂചിപ്പിച്ചിരിക്കുന്നതായിരിക്കും. തപാലില്‍ ദര്‍ഘാസ്‌ 
ഫോറം വേണമെന്നുള്ളവര്‍ ദര്‍ഘാസ്‌ ഫോറത്തിന്റെ വിലയോ 
ടൊപ്പം ₹ 50 അധികം പോസ്റ്റല്‍ ചെലവിലേക്കായി 
മണിയോര്‍ഡര്‍ മുഖേന സമര്‍പ്പിക്കേണ്ടതാകുന്നു. മണിയോര്‍ഡര്‍ 
ഈ ആഫീസില്‍ ലഭിക്കേണ്ട അവസാന തീയതി 4-1-2021, 
3 മണി ആയിരിക്കും. 


[No. 03/2020-21] 


No. C2-2653/2020/GDCT. 14th December 2020. 


Sealed competitive tenders in the prescribed form are 
invited for the purchase of Dental Materials for the 
Orthodontics Department of Government Dental College, 
Thiruvananthapuram. The envelopes containing tender 
should bear the superscription “Tender No. 03/2020-21 for 
the supply of “Dental Materials” and should be 
addressed to “The Principal, Government Dental College, 
Thiruvananthapuram, Pin-695 011”. Late tenders will not 
be accepted. The tenders will be opened in the presence 
of such of the tenderers or their authorized 
representatives, who may be present at that time. 


Approximate Cost (in Lakhs)—% 4.90. 


Cost of tender form: 
Original—% 1,000 + 12% GST. 
Duplicate—% 500 + 12% GST. 


Last date and time of sale of tender form— 
11-1-2021, 3.30 p. m. 


Last date and time of receipt of tender form— 
12-1-2021, 2 p. m. 


Date and time of opening of tender—12-1-2021, 
2.30 p. m. 


Intending tenderers may on application to 
The Principal, Government Dental College, 
Thiruvananthapuram, Pin-695 011 obtain requisite tender 
forms on which tenders should be submitted. Application 
for the tender form should be accompanied by a cash 
remittance shown above, which is the price fixed for a 
form and which is not refundable at any circumstances. 
The tender forms are not transferable. Sale of tender 
forms will be closed at 3.30 p. m. on 11-1-2021. Cheques, 
Postage Stamps, DD etc. will not be accepted towards 
the cost of forms, nor will the forms be sent by V. P. P. 


Sth Jan. 2021] 


STORES PURCHASE 5 





Duplicate tender forms, if required, will be issued by a 
cash remittance shown above, per copy, tender forms will 
be sent, if required, by post on payment of an additional 
amount വ്‌ ₹ 50 as postage charge in the form of Money 
Order. Last date of receipt of Money Order is 
4-1-2021 at 3 p. m. The specifications and tender 
schedule attached to the tender notice will forms part of 
this tender notice. 


Govt. Dental College, 
Thiruvananthapuram. 


(Sd.) 


Principal. 
ദര്‍ഘാസ്‌ പരസ്യം 


[നമ്പര്‍ 55/2020| 


നമ്പര്‍ സിദ-18700/2020/സ.മെ.കോ.തി. 2020 ഡിസംബര്‍ 16. 


തിരുവനന്തപുരം മെഡിക്കല്‍ കോളേജ്‌ ആശുപ്രതിയിലെ 
മെഡിക്കല്‍ ഗ്യാസ്‌ ട്രാ എന്റുറോളജി വിഭാഗത്തിലേക്ക്‌ 
Semi Automatic 131ഠവബ്ബണ ള്‍ഥലശല (1 എണ്ണം) വാങ്ങുന്ന 
തിലേക്ക്‌/വിതരണം ചെയ്യുന്നതിലേയ്ക്ക്‌ നിശ്ചിത 
ഫോറത്തില്‍ മുദ്രവച്ച ദര്‍ഘാസുകള്‍ ക്ഷണിച്ചുകൊള്ളുന്നു. 
ദര്‍ഘാസ്‌ അടക്കം ചെയ്യുന്ന കവറിനു മുകളില്‍ ദര്‍ഘാസ്‌ 
നമ്പര്‍ എഴുതേണ്ടതും വൃക്തമായി പൂരിപ്പിച്ച്‌ വെട്ടി 
തിരുത്തലുകള്‍ ഇല്ലാതെ പ്രിന്‍സിപ്പാള്‍, മെഡിക്കല്‍ കോളേജ്‌, 
തിരുവനന്തപുരം -695 011, കേരള എന്ന വിലാസത്തില്‍ 
അയയ്ക്കേണ്ടതാണ്‌. ദര്‍ഘാസുകള്‍ താഴെ ചേര്‍ത്തിട്ടുള്ള 
തീയതികളിലും സമയത്തും അപ്പോള്‍ ഹാജരായിട്ടുള്ള 
ദര്‍ഘാസ്‌ സമര്‍പ്പിച്ചവരുടെയോ അവര്‍ ചുമതലപ്പെടു 
ത്തിയിട്ടുള്ള ര്രതിനിധികളുടെയോ സാന്നിദ്ധൃത്തില്‍ 
തുറക്കുന്നതാണ്‌. വൈകി കിട്ടുന്ന ദര്‍ഘാസുകള്‍ 
പരിഗണിക്കുന്നതല്ല. 


ദര്‍ഘാസ്‌ സമര്‍പ്പിക്കുവാന്‍ താല്‍പരുൃമുള്ള വര്‍ 
മെഡിക്കല്‍ കോളേജ്‌ ഓഫീസില്‍ അപേക്ഷിക്കുന്നപക്ഷം 
ആവശ്യമായ ദര്‍ഘാസ്‌ ഫോറങ്ങള്‍ താഴെ കൊടുക്കുന്ന 
(പകാരം തുക അടച്ചാല്‍ ലഭിക്കുന്നതാണ്‌. ദര്‍ഘാസ്‌ 
ഫോറങ്ങള്‍ കൈമാറ്റം ചെയ്യാന്‍ പാടുള്ളതല്ല. ചെക്കുകള്‍, 
9 oD 
പോസ്േജ്‌ mom, (aoand എന്നിവ ദര്‍ഘാസ്‌ 
ററ ററ റ 
ഫോറത്തിന്റെ വിലയായി സ്വീകരിക്കുന്നതല്ല. ദര്‍ഘാസ്‌ ഫോറം 
വി.പി.പി. ആയി അയയ്ക്കുന്നതല്ല. 


അടങ്കല്‍ തുക 2,00,000. 

നിരത്ര്രവ്യം---* 2,000. 

ദര്‍ഘാസ്‌ ഫോറത്തിന്റെ വില (നികുതി സഹിതം): 
ഒറിജിനല്‍ 629. ൪ 600 + 72 + 6) 
AWJrgiesag—X 336. 

ദര്‍ഘാസ്‌ ഫോറം വില്‍ക്കുന്ന അവസാന തീയതിയും 


സമയവു൦൦14-1-2021, 3 മണി. 


ദര്‍ഘാസ്‌ ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവു൦--15-1-2021, 2.30 മണി. 


ദര്‍ഘാസ്‌ തുറക്കുന്ന തീയതിയും 
15-1-2021, 3 മണി. 


സമയവും 


ദര്‍ഘാസ്‌ നിരക്ക്‌ പ്രാബല്ൃത്തിലിരിക്കേണ്ട തീയതി- 
31-3-2021. 


കൂടൂതല്‍ വിവരങ്ങള്‍ പ്രവൃത്തി സമയത്ത്‌ ഈ 
ഓഫീസില്‍ അന്വേഷിച്ചാല്‍ അറിയാവുന്നതാണ്‌. ടെണ്ടര്‍ 
നടപടികള്‍ മുന്നറിയിപ്പില്ലാതെ നീട്ടി വയ്ക്കുന്നതിനോ നിര്‍ത്തി 
വയ്ക്കുന്നതിനോ ഉള്ള അധികാരം പ്രിന്‍സിപ്പലില്‍ നിക്ഷിപ്ത 


മായിരിക്കും. 


Gaz. No. 1/2021/DTP (Stores Purchase). 


301 


10. 


11. 
12. 
13. 
14. 
15. 
16. 


17. 


SPECIFICATIONS 
Analyzer Should use wet chemistry reagent 


Analyzer should have a Flow cell for the 
measurements. 


Analyzer should have a minimum 80 open chanels 
for tests programming. 


Keyboard should be Touch/Mechanical 


Analyzer should have measurement modes-End 
point with Reagent blank and Sample Blank, End 
point with Secondary Wavelength, Kinetic & Fixed 
time or Two Point. 


Analyzer Must have Calibration types-Factor, 
1-point, 2-point, Multi, 4PLL. 


Kinetic Assy measurement interval should be < one 
second. 


Analyzer should have ability to program 3 levels of 
controls with L-J graph 


Analyzer should have ability to program non 
linearity % for kinetic test to check results 
accuracy. 


Analyzer should be able to program Reagent blank 
absorbance lower and higher limits to check the 
integrity of reagent in End-point assys before 
sample measurment. 


Flow cell must have optical path of 10mm 

Flow cell volume should be less than 50ul 
Measurements should be taken in 37 degree Celsius 
Standard wavelengths in the range of 340-660 nm. 
Should have Database back up and Restore facility. 


Analyzer should have results memory with OD 
details. 


Analyzer should be CE-[VD and US-FDA approval. 
Tender Schedule 


The period for which the rates to be in firm— 
One year. 


The rates should be inclusive of sales tax and for 
free delivery at the department concerned, 
otherwise the tender will be rejected. 

Advance payments conditions will not be 
considered. 

Tender forms are neither transferable nor the cost 
of it will be refundable under any circumstances. 
Tenders are to be sent with details and illustrated 
pamphlet (wherever necessery) neatly typed. 
Manuscripts should be avoided as far as possible. 
Tenders should be accompanied with a formal 
agreement executed in ₹ 200 Kerala non-judicial- 
Stamp Paper together with required sum of Earnest 
Money Deposits. 


Sth Jan. 2021] 


STORES PURCHASE 


6 





7. Earnest Money Deposits (One Percentage) of the 
total cost of the articles quoted for can be remitted 
by way of crossed Demand Drafts drawn in favour 
of the Principal, Government Medical College, 


Thiruvananthapuram. 


Firms will be exempted from furnishing Earnest 
Money Deposit if they had produced the duly 
attested copies of relevant certificate along with 
their tenders. 


Tenders unsealed, unsigned or submitted without 
superscription as specified are liable to be rejected. 


10. Tenders submitted with insufficient Earnest 


Money Deposit will not be entertained. 


11. Belated tenders will not be considered under any 


circumstances. 


12. For Medicines, Surgicals and Materials, Samples 
should be submitted along with the tender. 
Tenders without samples will not be considered for 


selection. 


13. Tenders should bear the signature and full postal 


address of the tenderers wherever necessary. 


14. The undersigned reserves the right to reject any 
tender wholly or partially without any prior 


information to the tender. 
15. 
16. 


Specifications of the items are given in the list. 


Negotiation will be made only with the firm 
offering lowest price whose specification conform 
to the requirements in the tender notification. 


17. Tender will be opened in the presence of such of 
the tenderers or his authorized representatives 
who may present at the time. They should have 


valid authorization letters. 


18. More details can be had from this office on 


working hours. 


19. Amount quoted should be in Indian Rupees. 


Government Medical College, 
Thiruvananthapuram. 


(Sd.) 


Principal. 


ക്വട്ടേഷന്‍ പരസ്യം 


No. GMCKKD/3559/2020-S4. 2020 ഡിസംബര്‍ 11. 


കോഴിക്കോട്‌ ഗവണ്‍മെന്റ്‌ മെഡിക്കല്‍ കോളേജില്‍ ബുക്ക്‌ 
ബാങ്ക്‌ പദ്ധതി പകാരം പുസ്തകങ്ങള്‍ വിതരണം 
ചെയ്യുന്നതിന്‌ പ്രസാധകര്‍, അംഗീകൃത വിതരണക്കാര്‍ 
എന്നിവരില്‍ നിന്നും മുദ്രവെച്ചതും മല്‍സരാടിസ്ഥാനത്തി 
ലുള്ളതുമായ ക്വട്ടേഷനുകള്‍ ക്ഷണിച്ചുകൊള്ളുന്നു. 


അടങ്കല്‍ തുക-*്‌ 2,17,500. 


ക്വട്ടേഷനുകൾ ക്വട്ടേഷന്‍ നമ്പര്‍ മേലെഴുത്തോടുകൂടി 
നേരിട്ടു നല്‍കുകയോ പ്രിന്‍സിപ്പാള്‍ ഗവ. മെഡിക്കല്‍ കോളേജ്‌, 
കോഴിക്കോട്‌-ദ എന്ന വിലാസത്തില്‍ അയയ്ക്കുകയോ ചെയ്യേ 
ണ്ടതാകുന്നു. ക്വട്ടേഷനുകൾ 15-1-2021-ന്‌ രാവിലെ 71 മണിക്ക്‌ 
മുമ്പായി ഓഫീസില്‍ ലഭിച്ചിരിക്കേണ്ടതാകുന്നു. വൈകി 
ലഭിക്കുന്ന ക്വട്ടേഷനുകൾ സ്വീകരിക്കുന്നതല്ല. ക്വട്ടേഷനുകൾ 
അവ സമര്‍പ്പിച്ചവരുടെയോ അംഗീകൃത പ്രതിനിധിയുടെയോ 
സാന്നിദ്ധ്യത്തില്‍ 15-1-2021-ന്‌ രാവിലെ 1130-ന്‌ തുറക്കുന്നതാണ്‌ 
പുസ്തകങ്ങളെ സംബന്ധിച്ചും മറ്റ്‌ വിശദ വിവരങ്ങള്‍ക്കും 
പവൃത്തി സമയത്ത്‌ ഓഫീസുമായി ബന്ധപ്പെടുക 
ഫോണ്‍ : (0495-2350212). 


302 


ടൈറ്റില്‍ അടിസ്ഥാനത്തില്‍ അനുവദിക്കാവുന്ന 
ഡിസ്‌ക്കാണ്ട്‌ വിതരണത്തിന്‌ ആവശ്യമായ പരമാവധി സമയം 
പ്രതിനിധീകരിക്കുന്ന പ്രസാധരകരുടെ ലിസ്റ്റ വിതരണരീതി 
അയയ്ക്കുന്നതിനുള്ള ചെലവ്‌ എന്നിവയും ക്വട്ടേഷനോടൊപ്പം 
സമര്‍പ്പിക്കേണ്ടതാണ്‌. 


No. GMCKKD/3559/2020-S4. I1lth December 2020. 


Sealed quotations are invited for the supply of the 
materials specified in the schedule attached below/ 
overleaf. The rates quoted should be for delivery of the 
articles at the place mentioned below the schedule. The 
necessary superscription, due date for the receipt of 
quotations, the date up to which the rates will have to 
remain firm for acceptance and the name and address of 
officer to whom the quotation is to be sent are noted 
below. Any quotation received after the time fixed on the 
due date is liable to be rejected. The maximum period 
required for delivery of the articles should also be 
mentioned. Quotations not stipulating period of firmness 
and with price variation clause and/or “subject to prior 
sale’ condition are liable to be rejected. 


The acceptance of the quotations will be subject to 
the following conditions: 


1. Acceptance of the quotation: constitutes a 
concluded contract. Nevertheless, the successful 
tenderer must within a fortnight/a month after the 
acceptance of his quotation furnish 5 percent of 
the amount of the contract as security deposit and 
execute an agreement at his own cost for the 
satisfactory fulfillment of the contract, if so 
required. 


Withdrawal from the quotation after it is accepted 
or failure to supply within a specified time or 
according to specifications will entail cancellation 
of the order and purchases being made at the 
offerers expenses from elsewhere, any loss incurred 
thereby being payable by the defaulting party. In 
such an event the Government reserves also the 
right to remove the defaulter’s name from the list 
of Government suppliers permanently or for a 
specified number of years. 


Samples, duly listed, should be forwarded if called 
for under separate cover and the unapproved 
samples got back as early as possible by the 
offerers at their own expenses and the Government 
will in no case be liable for any expenses on 
account of the value of the samples or their 
transport charges, etc. In case, the samples are 
sent by railway; the railway receipt should be sent 
separately, and not along with the quotation since 
the quotation will he opened only on the 
appointed day and demurrage will have to be paid 
if the railway parcels are not cleared in time. 
Quotations for the supply of materials are liable to 
be rejected unless samples, if called for of the 
materials tendered for are forwarded. The approved 
samples may or may not be returned at the 
discretion of the undersigned. Samples sent by V.P. 
Post or “freight to pay” will not be accepted. 


Sth Jan. 2021] 


STORES PURCHASE 


7 





4. No representation for enhancement of price once 
accepted will be considered during the currency of 
the contract. 


Any attempt on the part of tenderers or their 
agents to influence the Officers concerned in their 
favour by personal canvassing will disqualify the 
tenderers. 


If any license or permit is required, tenderers: just 
specify in their quotation and also state authority 
to whom application is to be made. 


The quotation may be for the entire or part 
supplies. But the tenderers should be prepared to 
carry out such portion of the supplies included in 
their quotation as may be allotted to them. 


8. (a) in cases where a successful tenderer, after 
having made partial supplies fails to fulfill the 
contracts in full, all or any of the materials not 
supplied may, at the discretion of the 
Purchasing Officer be purchased by means of 
another tender’ quotation or by negotiation or 
from the next higher tenderer who had offered 
to supply already and the loss, if any, caused 
to the Government shall thereby together with 
such sums as may be fixed by the Government 
towards damages be recovered from the 
defaulting tenderer. 


(b) Even in cases where no alternate purchases are 
arranged for the materials not supplied, the 
proportionate portion of the security deposit 
based on the cost of the materials not supplied 
at the rate shown in the tender of the defaulter 
shall be forfeited and balance alone shall be 
refunded. 


(c) Any sum of money due and payable to the 
(including Security Deposit 
returnable to him) under this contract may be 
appropriated by the Purchasing Officer or 
Government or any other person authorized by 
Government and set-off against any claim of 
the Purchasing Officer or Government for the 
paymmt of a sum of money arising out of or 
under any other contract made by the 
contractor with the Purchasing Officer or 
Government or any other person authorized by 
Government. 


contractor 


9. The prices quoted should be inclusive of all taxes, 
duties, cesses, etc., which are or may become 
payable by the contractor under existing or future 
laws or rules of the country of origin/supply or 
delivery during the course of execution of the 
contract. 


303 


10. (a) Ordinarily payments will be made only after the 
supplies are actually verified and taken to 
stock but in exceptional cases, payment 
against satisfactory shipping documents 
including certificates of Insurance will be made 
up to 90 per cent of the value of the materials 
at the discretion of Government. Bank charges 
incurred in connection with payment against 
documents through bank will be to the account 
of the contractor. The firms will produce 
stamped pre-receipted invoices in all cases 
Where payments (advance/final) for release of 
railway receipts/shipping documents are made 
through Banks. In exceptional cases where the 
stamped receipts of the firms are not received 
for the payments (in advance) the unstamped 
receipt of the Bank (i.e.counterfoils of pay-in- 
slips issued by the Bank) alone may be 
accepted as a valid poor for the payment 
made. 


(b) The tenderers shall quote also the percentage 
of rebate, (discount) offered by them in case 
the payment is made promptly within fifteen 
days/within one month of taking delivery of 


stores. 


11. Any sum of money due and payable to the 
successful tenderer or contractor from Government 
shall be adjusted against any sum of money due 


to Government from him under any other contracts. 


12. Special conditions, if any, printed on the quotation 
sheets of the tenderer or attached with the tender 
will not be applicable to the contract unless they 


are expressly accepted in writing by the purchases. 
PAC— 2,17,500. 


Due date and time for receipt of quotations— 
15-1-2021, 11 a. m. 


Last date and time for opening of quotations— 
15-1-2021, 11.30 a. m. 


Date up to which the rates are to remain firm for 
acceptance—3 1-3-2021. 


Designation and address of officer to whom the 
quotation is to be addressed—Principal Govt. Medical 
College, Kozhikode. 


Superscription—Quotation for Purchase of Books 
under Book bank scheme Govt.Medical College 
Kozhikode. 

Specifications 


Available discount, maximum time required to supply 
the books, list of publishers represented by you, Mode 
of supply and fireight charges are also to be furnished 
with quotation. 


(Sd.) 


Principal. 


Government Medical College, 
Kozhikode. 


Sth Jan. 2021] 


STORES PURCHASE 


8 





Open Prison & Correctional Home, Nettukaltheri 


ദര്‍ഘാസ്‌ പരസ്യം 


നമ്പര്‍ ഒപി2-002-05/2019/ഒപിഎന്‍. 2020 ഡിസംബര്‍ 18. 


നെട്ടുകാൽത്തേരി തുറന്ന ജയിലിന്റെ (കോട്ടൂര്‍ പി. ഒ. 
തിരുവനന്തപുരം-695 574) റബ്ബര്‍ മരങ്ങള്‍ക്കും തെങ്ങ്‌, കമുക്‌ 
തുടങ്ങിയ ഫലവ്ൃക്ഷാദികള്‍ക്കും ശാസ്ത്രീയമായ വള്രപയോഗം 
നടത്തൂന്നതിലേക്കായി താഴെ പറയുന്ന രാസക്കൂട്ടു വളങ്ങള്‍ 
വിതരണം ചെയ്യുന്നതിനുള്ള മുദ്രവച്ച ദര്‍ഘാസുകള്‍ കൃഷി 
വകുപ്പ്‌ ലൈസന്‍സോടെ പ്രവര്‍ത്തിക്കുന്ന സഹകരണ 
സ്ഥാപനങ്ങളില്‍ നിന്നും ക്ഷണിച്ചുകൊള്ളുന്നു. 





ക്രമ 


അളവ്‌ 
നമ്പര്‍ = 


കൂട്ടുരാസവള ഇനം 





1 10:10:10 (NPK) മിക്ച്ചര്‍-ടാപ്പിംഗ്‌ റബ്ബര്‍ 26820 കി. ഗ്രാം 


2 10:10:04 (119) മിക്ച്ചര്‍ -നോണ്‍ ടാപ്പിംഗ്‌ റബ്ബര്‍ 2475 കി.ഗ്രാം 
3 10:05:20 (1511) മിക്ച്ചര്‍-തെങ്ങ്‌ 3760 കി.ഗ്രാം 
4 10:04:14 (01212) മിക്ച്ചര്‍-കമൂക്‌ 700 കി. ഗ്രാം 





അടങ്കല്‍ തുക 4,80,000. 


നിരത്രദ്രവ്യം൦--* അടങ്കല്‍ തുകയുടെ 1% (₹ 4,800). 


ദര്‍ഘാസ്‌ ഫോറത്തിന്റെ വില (നികുതി ഉള്‍പ്പെടെ); 
ഒറിജിനല്‍ 960. 
ഡ്യൂപ്ലിക്കേറ്റ്‌ 480. 


ദര്‍ഘാസ്‌ ഫോറം വിതരണം ചെയ്യുന്ന അവസാന 
തീയതിയും സമയവു൦-7-1-2021, 3 മണി. 


ദര്‍ഘാസ്‌ ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും൦-8-1-2021, 1 മണി. 


ദര്‍ഘാസ്‌ തുറന്നു പരിശോധിക്കുന്ന തീയതിയും 
സമയവും 8-1-2021, 4 മണി. 


ദര്‍ഘാസ്‌ നിരക്ക്‌ പ്രാബ ല്ൃത്തിലിരിക്കുന്ന തീയതി- 
31-1-2021. 


ദര്‍ഘാസ്‌ ഫോറങ്ങള്‍ ടി ആഫീസില്‍ നിന്നും നേരിട്ടോ 
തപാല്‍ മുഖേനയോ വാങ്ങാവുന്നതാണ്‌. ഫോറങ്ങള്‍ തപാലില്‍ 
ആവശ്യമുള്ളവര്‍ ₹ 50 അധികമായി അടയ്ക്കേണ്ടതാണ്‌. 
മണിയോര്‍ഡര്‍വഴി ഫോറങ്ങള്‍ ആവശ്യപ്പെട്ടു കൊണ്ടുള്ള 
അപേക്ഷകള്‍ 9-1-2021 ഉച്ചയ്ക്ക്‌ 1 മണിക്ക്‌ മുന്‍പ്‌ 
കിട്ടിയിരിക്കണം. താമസിച്ചു കിട്ടുന്ന മണിയോര്‍ഡറുകള്‍ 
നിരസിക്കുന്നതാണ്‌. ചെക്ക്‌, പോസ്റ്റേജ്‌ സ്റ്റാമ്പ്‌, ഡിമാന്റ്‌ 
രഡാഫ്റ്റ്‌ എന്നിവ സ്വീകരിക്കുന്നതല്ല. ദര്‍ഘാസ്‌ ഫോറം 
കൈമാറ്റം ചെയ്യാന്‍ പാടില്ല. 


ദര്‍ഘാസുകള്‍ നിശ്ചിത സമയം ദര്‍ഘാസ്‌ സമര്‍പ്പിച്ചവരു 
ടെയോ അവരുടെ പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തില്‍ 
തുറക്കുന്നതാണ്‌. വൈകി കിട്ടുന്ന ദര്‍ഘാസുകള്‍ പരിഗണിക്കുന്ന 
തല്ല. ദര്‍ഘാസുകളോടൊപ്പം z 200-ന്റെ കേരള സംസ്ഥാന 
മുദ്രപ്രതത്തില്‍ പ്രാഥമിക കരാര്‍ സമര്‍പ്പിക്കേണ്ടതാണ്‌. ടെണ്ടര്‍ 
നടപടികള്‍ പൂര്‍ണ്ണമായോ ഭാഗികമായോ റദ്ദാക്കുന്നതിനുള്ള 
അധികാരം സൂപ്രണ്ടില്‍ നിക്ഷപ്തമാണ്‌. ടെണ്ടര്‍ തുറക്കുന്ന 
ദിവസം അവധിയാണെങ്കില്‍ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം 


304 


അതേ സമയം ദര്‍ഘാസുകള്‍ തുറക്കുന്നതായിരിക്കും. കവറിനു 
പുറത്ത്‌ കൂട്ട്‌ രാസവളം വിതരണം ചെയ്യുന്നതിനുള്ള ടെണ്ടര്‍ 
എന്ന്‌ രേഖപ്പെടുത്തേണ്ടതാണ്‌. ടി വളങ്ങള്‍ സ്വന്തം ചെലവില്‍ 
ജയില്‍ ഗോഡൌണില്‍ എത്തിക്കേണ്ടതും ഗുണനിലവാര 
പരിശോധനയ്ക്കും അളവ്‌ തൂക്ക പരിശോധനയ്ക്കും ശേഷം 
മാധ്തമേ വില നല്‍കുകയുള്ളൂ. കൂടുതല്‍ വിവരങ്ങള്‍ 
ആഫീസ്‌ പ്രവൃത്തി സമയങ്ങളില്‍ ലഭ്യമാണ്‌. ഫോണ്‍ 
നമ്പര്‍ 0472-2850044. 


സൂപ്രണ്ടിന്റെ കാര്യാലയം, 
ഓപ്പണ്‍ പ്രിസണ്‍ & കറക്ഷണല്‍ ഹോം, 
നെട്ടുകാൽത്തേരി. 


(പ്പ) 


സുപ്രണ്ട്‌. 


Printing Department 
e-TENDER NOTICE 
[NO. 51/2020-21] 


No. 13962/18/G3. 2nd November 2020. 


e-tender in two cover system are invited from 
competent manufacturers/suppliers or their authorised 
dealers with adequate stock and spares and repair 
capabilities for the supply of Flatbed Sewing Machine for 
Passbook as per the Specifications of this Department. 
The tender is to be submitted as e-tender through the 
web portal https://etenders.kerala.gov.in. Since this is an 
e-tender only those bidders who have enrolled in the 
above portal with their own Digital Signature Certificate 
(DSC) can participate in the e-tender. e-tender document 
and other details can be obtained from the above e-portal. 

The tender has two parts. 

1. Technical Bid 

2. Financial Bid (BOQ) 


Tender No. with PAC—e-tender No. 51/2020-21/SN— 
= 7 Lakhs. 


Last date and time of receipt of e-tender— 
13-1-2021, 5 p. m. 
Closing date of e-tender—13-1-2021. 
Date and time of opening of e-tender 
1. Technical Bid—15-1-2021, 11 a. m. 
2. Financial Bid—Subsequent to that 


Cost of e-tender (Online Submission)—% 1,400 + GST 
@ 18%. 


EMD—1% of PAC in online payment ₹ 7,000. 


Security Deposit—5% of total contract amount as per 
rules to be furnished as Bank. 


Period of Supply—Within 30 days of receipt of 
supply order. 





























Sth Jan. 2021] STORES PURCHASE 9 
The tender has two covers. Description oF the condition Yes/No. 
ഭ Technical Cover : P 
(1) (2) G3) 
© Financial Cover 
. 1 Firms and suppliers with valid certificates 
A. Technical cover: are exempted from the EMD/Security 
The first cover ie., the technical cover shall be eee GO. (P) No. 3/2013/SPD 
uploaded with the following document. te ete ‘ 
. . 1 (a) Whether document in proof of the 
L. Technical detaits: same is attached herewith. 
Detailed technical specification of the product 2 All the technical specification should be 
offered, Compliance Statement in the given proforma mentioned clearly by the bidder. 
along with diagrams of machine intended to supply. 2(@) “Whether document: in proof’ of the 
The bidder should prepare the Specification- same is attached herewith 
Compliance statement in the following proforma and 3 Machine offered should be standard, 
upload it duly signed. The Specification-Compliance branded and proven product and available 
Statement should contain all the details in the in the market 
Departmental Technical Specification/General 3 (a) Whether document in proof of the 
Conditions and the compliance to the same to be same is attached herewith 
properly marked and deviation if any shall be marked . . . 
nth li Stat i 4 Only manufacturing firms (OEMs) or their 
ന tne complance statement. authorized dealers are eligible to participate 
Specification-Compliance Statement for e-tender in the tender 
Details of Deviation from 4 (a) Whether proof that the firm is the 
SL | Departmental Details of the Departmental OEM/ Authorized Dealer of the OEM 
. . is attached. 
No. Technical Product Technical 
Specification offered Specifications 5 Manufacturing firms should have preferably 
and General if any ISO 9001 quality certificate 
condition 5 (a) Whether ISO 9001 quality certificate 
is attached herewith 
6 Dealers should have minimum five years 
2. Brochure of the product intended to supply. experience of trading in the same brand. 
3. Work Experience Certificate, O.E.M authorisation 6 (a) Whether document in proof of the 
Letter and other relevant details. Satie 18 attached herewith 
7 Servi tres in Kerala f t aft 
4. Scanned Copy of the agreement in the prescribed eIVIES Conives ip Serala for prompt ane 
: sales service is preferred. Details of 
Format in Kerala Stamp Paper Worth ₹ 200. Nearest Service Centres with Address and 
5. Declaration in Stamp Paper worth = 200 that the firm contact telephone numbers and e-mail 
is not black listed, in the prescribed form. address should be submitted. Response 
time for a service call should be specified. 
2. Financial Cover: 7 (a) Whether details of Nearest Service 
The second cover i.e., the financial cover shall Centres with Address and contact 
contain the filled up BOQ in the standard proforma. telepho ne numbers and e-mail 
Selection will be based on the guidelines given in the address submitted. 
stores purchase manual. 7 (b) Whether response time for a service 
call is specified. 
General Conditions 8 Brochure containing the details of the 


Compliance to the following general conditions 
should be marked as Yes/No against each, and signed 
underneath, by the bidder. Documents in proof of the 
compliance should also be uploaded. 


Gaz. No. 1/2021/DTP (Stores Purchase). 


305 











equipment and technical specifications 
should be uploaded. All the technical 
specifications should be mentioned 
clearly by the bidder and any deviation 
should be brought-out clearly. 




















Sth Jan. 2021] STORES PURCHASE 10 
() (2) (1) (2) (3) 
9 Warranty conditions should include the 18 The supplier shall undertake that the 

following : (1) Warranty period of the frm has never been blacklisted by any 

machine/equipment should be minimum Government/Quasi Government firm in 

1 year and the warranty should include all India and no case is pending against the 

the spare parts and labour charges complete. firm. This should also be made clear in the 

(2) Spares and services should be available tender as preliminary undertaking (as per 

throught the expected life time of the the affidavit format enclosed to be executed 

machine/equipment. in Kerala Stamp Paper worth = 200) 

9 (a) Whether warranty conditions of the 19 The delivery period should be specifically 
bidder (in case different from the mentioned in the tender. Any abnormal 
above) is enclosed herewith delay by the supplier in delivery/commiss- 

10 Bidder should produce documentary ioning etc. attract compensation and penalty 
evidence for the following: by the supplier or action decided by the 
purchasing officer. 

10 (a) Govt. Supplies made by then for . . 
the type of machine/equipment 20 Details of the machine offered such as 
tendered. Brochures, drawings if any, video CDs 

. demonstrating the operation etc. should 

10 (b) Performance certificate from reputed be brought at the Pre bid meeting and any 
customers for the type of machine/ deviation from the technical specifications 
equipment tendered should be clarified and got approved by the 

11 The manufacturer should provide a list of purchaser’s technical authorities. 
machines (of the type tendered) sold by 21 During the erection/commissioning or while 

them in Kerala with customer details. ടി 6 

performing in the guarentee period, if machine 

12 Demonstration of the machine should be the supplied is found defective, improper 
arranged by the manufacturer/authorized or not as per the specifications or of inferior 
dealer, if needed for making a proper quality, of is not otherwise in accordance 
technical decision regarding buying. with the contract, then the department of 

13 Supervisors/Operators as decided by the printing shall intimate this fact in writing 

Department should be adequately trained to the supplier for rectification/replacement 

free of cost by the bidder after successful of such defective machines at their own 

installation of the machine/equipment. cost to the entire satisfaction of the 
. . . . . purchase officers. In the event of their 
14“ Pre-installation requirement including the . 

required foundations, cabling, electrical if പിട 9 രുളി ബ്ന, reserves 

any should be intimated by the successful ihe right fo carry iout such repair swans at 

bidder immediately after confirmation of the isle and. cast ek detanlted sipplicr. 

the supply order. Necessary layout and 22 Rate quoted should be valid for a period of 

Foundation Drawings also should be minimum 6 months 

furnished. 

23 Rates quoted should be inclusive of all 

15 Required accessories/spares/tools for taxes/charges, loading, unloading, transpor- 

installation should be taken care of by the tation, erection and commissioning charges. 
idder. 

. 24 AMC (after warranty period) details should 

16 Catalogues/Operation Manuals/Spare Parts be specified. Specify the year-wise rates for 

Manuals along with all technical details of a period of 5 years after warranty period. 

the machine should be produced by the 

successful bidder at the time of supply 24 (a) Whether year-wise rates as above is 

of the machine/equipment. submitted herewith 

17 Installation and trial run should be carried out 25. Any document/certificate required from us 
by the supplier at the specified Govt. Press for delivery of machines should be specified 
at his own cost whether consumables in advance. 

required for the trial run, if any be provided 

26 The department has every right to reject the 


by the supplier. If not, the details of the 
requirement should be intimated to the 
Department at the time of confirmation of 
supply order itself without fail. 


tender at any time during the tendering 
process if any violation of any of the 
tender conditions is noticed. 





306 


Sth Jan. 2021] 


STORES PURCHASE 


11 








(1) 2) (3) 





27 Tender Evaluation will be done purely on 
the basis of the documents submitted by the 
bidder online and no document submitted 
afterwards will be considered for evaluation. 
Hence, all documents which the bidder 
feels necessary for the evaluation of the 
tender should be submitted online. A copy 
of all documents submitted online should 
reach the office of the Purchaser before the 


technical bid opening time of the tender. 


28 All rules and regulations of the tender shall 
be in accordance with the Store Purchase 
Manual of the Government of Kerala. 

29 Payment condition : 90% of the total payment 


will be paid after the satisfactory installation 
of the machine/equipment and the 
balance 10% will be paid after the report 
of satisfactory production. 





Note:—Each row of the above table should be filled up 
clearly with Yes/No as applicable, by the bidder, 
otherwise the tender is liable to be rejected. 


SPECIFICATION 


1. Maximum Sewing speed — 2000 rpm 


2. Maximum stichlength — 9mm (Forward & 
Backward) 
3. Needle bar stroke — 365mm 


4. Lift of the pressure footy— By hand 5.5 mm by 
knee 15mm 
5. Thread take up — Link type 
6. Alternating vertical — 25mm 
movement 
7. Hook — Horizontal axis full 


rotary double capacity 
hook 


8. Needle (At the time of 


DP x 17 (#21), (#21), 


delivery) (#21), #14- #23 possible 
9. Thread — #40,#8 
10. Pitch changing method — by dial 
11. Knee lifter mechanism — Automatic 
12. Lubrication — Automatic 
Office of the Director of Printing, 
Government Central Press, (Sd.) 


Thiruvananthapuram. Director of Printing. 


307 


പൂനര്‍ ദര്‍ഘാസ്‌ പരസ്യം 


(1) 
[നമ്പര്‍ 83//2020-21] 


നമ്പര്‍ 12292 /2020/൨4. 2020 ഡിസംബര്‍ 22. 


സര്‍ക്കാര്‍ അച്ചുകൂടങ്ങളിലേക്ക്‌ ബെയറിംഗ്‌ ടൂള്‍സ്‌, 
വിതരണം ചെയ്യുന്നതിന്‌ മുദ്രവച്ച ദര്‍ഘാസുകള്‍ 
ക്ഷണിച്ചുകൊള്ളുന്നു. ദര്‍ഘാസുകള്‍ 11-1-2021 ഉച്ചയ്ക്ക്‌ 1 മണി 
വരെ സ്വീകരിക്കുന്നതും അന്നേദിവസം 3 മണിക്ക്‌ ദര്‍ഘാസു 
കാരുടെയോ അവര്‍ ചുമതലപ്പെടുത്തിയ ഏജന്റു 
മാരുടെയോ സാന്നിദ്ധ്യത്തില്‍ തുറക്കുന്നതുമാണ്‌. ദര്‍ഘാസ്‌ 
അയയ്ക്കുന്ന കവറിനു മുകളില്‍ “ദര്‍ഘാസ്‌ നമ്പര്‍ 83/2020-21 
ബെയറിംഗ്‌ ടുൂള്‍സുകളുടെ വിതരണം സംബന്ധിച്ച്‌ ” എന്ന്‌ 
ഉപലേഖനം ചെയ്തിരിക്കണം. താമസിച്ചു കിട്ടുന്ന ദര്‍ഘാസുകള്‍ 
യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല. 


സാധന സാമഗ്രികള്‍: 

1. ബെയറിംഗ്‌ നമ്പര്‍ 622032-ട. 80 എണ്ണം. 
ണ്‌ 

2. ബെയറിംഗ്‌ എന്‍. ജെ. 203--15 എണ്ണം. 

3. ബെയറിംഗ്‌ എന്‍. ജെ. 2042-൭5 എണ്ണം. 


4. കാര്‍ബണ്‍ വെയിന്‍ (160 ന്നാ 38 mm X 1.25mm)— 
36 എണ്ണം. 


മൊത്തം അടങ്കല്‍ തുക-* 1,57,608. 


ദര്‍ഘാസുകള്‍ നിര്‍ദ്ദിഷ്ട ഫോറത്തില്‍ സാമ്പിള്‍ സഹിതം 
സമര്‍പ്പിക്കേണ്ടതാണ്‌. ദര്‍ഘാസ്‌ ഫോറങ്ങള്‍ ₹ 400 - ൫൭൨ 12% 
നിരക്കിലും ഡ്യൂപ്ലിക്കേറ്റ്‌ L200 + GST 22% നിരക്കിലും 
തിരുവനന്തപുരം ഗവണ്‍മെന്റ്‌ സെന്റ്രല്‍ പ്രസ്സില്‍ നിന്നും 
നേരിട്ട്‌ വാങ്ങാവുന്നതാണ്‌. ദര്‍ഘാസ്‌ ഫോറത്തിന്റെ വിലയായി 
ചെക്ക്‌, ഡിമാന്റ്‌ (ഡാഫ്റ്റ്‌, പോസ്റ്റല്‍ ഓര്‍ഡര്‍, തപാല്‍ സ്റ്റാമ്പ്‌ 
എന്നിവ സ്വീകരിക്കുകയോ ഫോറം വി.പി.പി. ആയി 
അയയ്ക്കുകയോ ചെയ്യുന്നതല്ല. ദര്‍ഘാസ്‌ ഫോറങ്ങള്‍ 
കൈമാറ്റം ചെയ്യുവാന്‍ പാടില്ലാത്തതാണ്‌. ₹ 200 വിലയുള്ള 
കേരള സര്‍ക്കാര്‍ മുദ്രപ്പരതത്തില്‍ എഗ്രിമെന്റും മൊത്തം തുക 
യുടെ 1% നിരതദ്രവ്യവും ദര്‍ഘാസിനോടൊപ്പം സമര്‍പ്പിക്കേ 
ണ്ടതാണ്‌. അല്ലാത്തവ യാതൊരു കാരണവശാലും 
സ്വീകരിക്കുന്നതല്ല. 


[No. 83/2020-21] 


No. 17292/2020/G4. 22nd December 2020. 


Sealed tenders superscribed as Re-tender No. 29/2020-21 
for the supply of the Bearing & Tools is invited by the 
undersigned. The tenders along with samples should reach 
this office on or before 11-1-2021 at 1 p. m. and same will 
be opened at 3 p. m. on the same day in the presence of 
tenderers or their authorized representatives who may be 
present at that time. Tenders shall be submitted in the 
prescribed form which can be had from the office of the 
undersigned on cash payment of = 400 + GST @ 12% for 
original form and & 200 + GST @ 12% for duplicate. 
Cheques, Demand Draft, Postage Stamps, Postal Orders 
etc. will not be accepted towards the cost of forms, nor 
will the forms be sent by V. P. P. The tender forms are not 
transferable. Sale of tender forms will be closed at 12 Noon 
on 11-1-2021. An agreement in Kerala Stamp Paper worth 
= 200 should be executed along with the tenders. Late 
tenders and tenders not accompanied by Earnest Money 
Deposit @ 1% of total cost and preliminary agreement in 
Kerala Stamp Paper worth = 200 will not be accepted on 


any account. 


Sth Jan. 2021] 


STORES PURCHASE 


12 





Re-Tender No—83/2020-21. 


Date up to which the rates are to be remained firm— 
31-3-2021. 


Name and designation of the officer to whom the 
tenders are to be submitted—The Director of Printing, 
Thiruvananthapuram. 


Name of Office—Government Central Press Compound, 
Thiruvananthapuram. 


Name of Items 
Bearing No. 62203 2 Rs.—80 Nos. 
Bearing NJ 203—15 Nos. 
Bearing NJ 204—5 Nos. 


FwWN 


Carbon vane—36 Nos. 
(160 mm x 38 mm x 4mm) 


General Conditions 


1. The rate quoted should be inclusive of all taxes, 
transportation, loading and unloading expenses f.o.r. 
Government Central Press, Thiruvananthapuram. 


Samples should be supplied. 


The item should be supplied within 7 days on the 
receipt of conformation. 


The payment will be made only after satisfactory 
receipt and survey reports. 


Bank details should be furnished in the Bill. 
The rates should be valid upto 31-3-2021. 


The Purchaser has the right to cancel the supply 
order at any time without assigning any reason. 


(2) 


[നമ്പര്‍--80/2020-21] 


നമ്പര്‍ 15947/2020/Ga4. 2020 ഡിസംബര്‍ 23. 


സര്‍ക്കാര്‍ അച്ചുകൂടങ്ങളിലേക്ക്‌ ഐലറ്റ്‌സ്‌ വിതരണം 
ചെയ്യുന്നതിന്‌ മുദ്രവച്ച പുനര്‍ ദര്‍ഘാസുകള്‍ ക്ഷണിച്ചു 
കൊള്ളുന്നു. പൂനര്‍ ദര്‍ഘാസുകള്‍ 11-1-2021 ഉച്ചയ്ക്ക്‌ 1 മണിവരെ 
സ്വീകരിക്കുന്നതും അന്നേദിവസം 3 മണിക്ക്‌ ദര്‍ഘാസു 
കാരുടെയോ അവര്‍ ചുമതലപ്പെടുത്തിയ ഏജന്റു 
മാരുടെയോ സാന്നിദ്ധ്യത്തില്‍ തുറക്കുന്നതുമാണ്‌. ദര്‍ഘാസ്‌ 
അയയ്ക്കുന്ന കവറിനു മുകളില്‍ “പുനര്‍ ദര്‍ഘാസ്‌ നമ്പര്‍ 
80/2020-21 ഐലറ്റ്‌സ്‌ വിതരണം സംബന്ധിച്ച്‌ "” എന്ന്‌ 
ഉപലേഖനം ചെയ്തിരിക്കണം. താമസിച്ചു കിട്ടുന്ന ദര്‍ഘാസുകള്‍ 
യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല. 


സാധന സാമഗ്രികള്‍: 


ഐലറ്റ്‌സ്‌-330 പാക്കറ്റ്‌ [മീഡിയം സൈസ്‌ (ഗോള്‍ഡന്‍ 
കളര്‍) ഇന്നര്‍ ഡയമീറ്റര്‍ 4 എം.എം.] (ഒരു പാക്കറ്റില്‍ 
പതിനായിരം എണ്ണം വീതം) 


ടെണ്ടര്‍ ഫോം വില്‍പനയ്ക്ക്‌ ലഭിക്കുന്ന സ്ഥലം- 
ഗവണ്‍മെന്റ്‌ സെന്‍ട്രല്‍ പ്രസ്സ്‌, തിരുവനന്തപുരം. 


മൊത്തം അടങ്കല്‍ തുക-* 4,71,174. 


308 


ദര്‍ഘാസുകള്‍ നിര്‍ദ്ദിഷ്ട ഫോറത്തില്‍ സാമ്പിള്‍ സഹിതം 
സമര്‍പ്പിക്കേണ്ടതാണ്‌. ദര്‍ഘാസ്‌ ഫോറങ്ങള്‍ ₹ 900 -- ൫൭൨ 12% 
നിരക്കിലും ഡ്യൂപ്ലിക്കേറ്റ്‌ C450 + GST 22% നിരക്കിലും 
തിരുവനന്തപുരം ഗവണ്‍മെന്റ്‌ സെന്റ്രല്‍ പ്രസ്സില്‍ നിന്നും 
നേരിട്ട്‌ വാങ്ങാവുന്നതാണ്‌. ദര്‍ഘാസ്‌ ഫോറത്തിന്റെ വിലയായി 
ചെക്ക്‌, ഡിമാന്റ്‌ (ഡാഫ്റ്റ്‌, പോസ്റ്റല്‍ ഓര്‍ഡര്‍, തപാല്‍ സ്റ്റാമ്പ്‌ 
എന്നിവ സ്വീകരിക്കുകയോ ഫോറം വി.പി.പി. ആയി 
അയയ്ക്കുകയോ ചെയ്യുന്നതല്ല. പുനര്‍ ദര്‍ഘാസ്‌ ഫോറങ്ങള്‍ 
കൈമാറ്റം ചെയ്യുവാന്‍ പാടില്ലാത്തതാണ്‌. ₹ 200 വിലയുള്ള 
കേരള സര്‍ക്കാര്‍ മുശ്രപ്പ്രത ത്തില്‍ എഗ്രിമെന്റും മൊത്തം 
തുകയുടെ 1% നിരത്ദ്രവ്യവും പുനര്‍ ദര്‍ഘാസിനോടൊപ്പം 
സമര്‍പ്പിക്കേണ്ടതാണ്‌. അല്ലാത്തവ യാതൊരു കാരണവശാലും 
സ്വീകരിക്കുന്നതല്ല. 


[No. 80/2020-21] 


No. 15947/2020/G4. 23rd December 2020. 


Sealed tenders superscribed as Re-tender No. 80/2020-21 
for the supply of the Eyelets is invited by the 
undersigned. The tenders along with samples should 
reach this office on or before 11-1-2021 at 1 p. m. and the 
same will be opened at 3 p. m. on the same day in the 
presence of tenderers or their authorized representatives 
who may be present at that time. Tenders shall be 
submitted in the prescribed form which can be had from 
the office of the undersigned on cash payment of 
= 900 + GST @ 12% for original form and % 450 + GST 
@ 12% for duplicate. Cheques, Demand Draft, Postage 
Stamps, Postal Orders etc. will not be accepted towards 
the cost of forms, nor will the forms be sent by V. P. P. 
The tender forms are not transferable. Sale of tender 
forms will be closed at 12 Noon on 11-1-2021. 
An agreement in Kerala Stamp Paper worth % 200 should 
be executed along with the tenders. Late tenders and 
tenders not accompanied by Earnest Money Deposit 
@ 1% of total cost and preliminary agreement in Kerala 
Stamp Paper worth = 200 will not be accepted on any 
accounts. 


Total PAC—% 4,71,174. 


Ttem—Eyelets-330 Pkt. (Medium size Golden colours 
inner diameter-4mm) (each packet containing 10000 Nos. 
of Eyelets) 


Office from which tender forms are available for 
sale—Government Central Press, Thiruvananthapuram. 


Date up to which the rates are to be remained form— 
31-3-2021. 


Name and designation of the officer to whom the 
tenders are to be submitted—The Director of Printing, 


Thiruvananthapuram. 


Name of Office—Government Central Press Compound, 
Thiruvananthapuram- |. 


Sth Jan. 2021] 


STORES PURCHASE 


13 





General Conditions 


The rate quoted should be inclusive of all taxes, 
transportation, loading and unloading expenses f.o.r. 
Government Central Press, Thiruvananthapuram. 


Samples should be supplied. 


The item should be supplied within 7 days on the 
receipt of confirmation. 


The payment will be made only after satisfactory 
receipt and survey reports. 


Bank details should be furnished in the Bill. 
The rates should be valid upto 31-3-2021. 


The Purchaser has the right to cancel the supply 
order at any time without assigning any reason. 


(3) 
[നമ്പര്‍ 86/2020-21] 


നമ്പര്‍ 18483/2020/൨4. 2020 ഡിസംബര്‍ 23. 


സര്‍ക്കാര്‍ അച്ചുകൂടങ്ങളിലേക്ക്‌ ബോക്സ്‌ സ്രൂടാപ്പ്‌ 
വിതരണംചെയ്യുന്നതിന്‌ മൂര്രവച്ച ദര്‍ഘാസുകള്‍ ക്ഷണിച്ചു 
കൊള്ളുന്നു. ദര്‍ഘാസുകള്‍ 13-1-2021 ഉച്ചയ്ക്ക്‌ 1 
മണിവരെ സ്വീകരിക്കുന്നതും അന്നേദിവസം 3 മണിക്ക്‌ 
ദര്‍ഘാസുകാരുടെയോ അവര്‍ ചുമതലപ്പെടുത്തിയ ഏജന്റു 
മാരുടെയോ സാന്നിദ്ധ്യത്തില്‍ തുറക്കൂന്നതുമാണ്‌. ദര്‍ഘാസ്‌ 
അയയ്ക്കുന്ന കവറിനു മുകളില്‍ “ദര്‍ഘാസ്‌ നമ്പര്‍ 86/2020-21 
ബോക്സ്‌ സ്ദ്രാപ്പ്‌ വിതരണം സംബന്ധിച്ച്‌ "” എന്ന്‌ ഉപലേഖനം 
ചെയ്തിരിക്കണം. താമസിച്ചു കിട്ടുന്ന ദര്‍ഘാസുകള്‍ യാതൊരു 
കാരണവശാലും സ്വീകരിക്കുന്നതല്ല. 


സാധന സാമഗ്രികള്‍: 


ബോക്സ്‌ സ്ര്ടാപ്പ്‌ 0.5 mm emo 9 mm വീതി 
5 1 വീതമുള്ളത്‌-190 റോള്‍. 


മൊത്തം അടങ്കല്‍ തുക-* 1,18,378. 


ദര്‍ഘാസുകള്‍ നിര്‍ദ്ദിഷ്ട ഫോറത്തില്‍ സാമ്പിള്‍ സഹിതം 
സമര്‍പ്പിക്കേണ്ടതാണ്‌. ദര്‍ഘാസ്‌ ഫോറങ്ങള്‍ ₹ 400 - ൭൨ 12% 
നിരക്കിലും ഡ്യൂപ്ലിക്കേറ്റ്‌ ₹ 200 - GST 12% നിരക്കിലും 
തിരുവനന്തപുരം ഗവണ്‍മെന്റ്‌ സെന്റ്രല്‍ പ്രസ്സില്‍ നിന്നും 
നേരിട്ട്‌ വാങ്ങാവുന്നതാണ്‌. ദര്‍ഘാസ്‌ ഫോറത്തിന്റെ വിലയായി 
ചെക്ക്‌, ഡിമാന്റ്‌ (്ധാഫ്റ്റ്‌, പോസ്റ്റല്‍ ഓര്‍ഡര്‍, തപാല്‍ സ്റ്റാമ്പ്‌ 
എന്നിവ സ്വീകരിക്കുകയോ ഫോറം വി.പി.പി. ആയി 
അയയ്ക്കുകയോ ചെയ്യുന്നതല്ല. ദര്‍ഘാസ്‌ ഫോറങ്ങള്‍ 
കൈമാറ്റം ചെയ്യുവാന്‍ പാടില്ലാത്തതാണ്‌. ₹ 200 വിലയുള്ള 
കേരള സര്‍ക്കാര്‍ മൂശ്രപ്പ്രതത്തില്‍ എഗ്രിമെന്റും മൊത്തം 
തുകയുടെ 1% നിരത്ദ്രവൃവും ദര്‍ഘാസിനോടൊപ്പം സമര്‍പ്പിക്കേ 
ണ്ടതാണ്‌. അല്ലാത്തവ യാതൊരു കാരണവശാലും 
സ്വീകരിക്കുന്നതല്ല. 


[No. 86/2020-21] 


No. 18483/2020/G4. 23rd December 2020. 


Sealed tenders superscribed as Re-tender No. 86/2020-21 
for the supply of Box Strap is invited by the undersigned. 
The tenders along with samples should reach this office 
on or before 13-1-2021 at 1 p. m. and the same will be 
opened at 3 p. m. on the same day in the presence of 
tenderers or their authorized representatives who may be 
present at that time. Tenders shall be submitted in the 
prescribed form which can be had from the office of the 


Gaz. No. 1/2021/DTP (Stores Purchase). 


309 


undersigned on cash payment of = 400 + GST @ 12% 
for original form and & 200 + GST @ 12% for duplicate. 
Cheques, Demand Draft, Postage Stamps, Postal Orders 
etc. will not be accepted towards the cost of forms, nor 
will the forms be sent by V. P. P. The tender forms are not 
transferable. Sale of tender forms will be closed at 12 
Noon on 13-1-2021. An agreement in Kerala Stamp Paper 
worth & 200 should be executed along with the tenders. 
Late tenders and tenders not accompanied by Earnest 
Money Deposit @ 1% of total cost and preliminary 
agreement in Kerala Stamp Paper worth = 200 will not be 
accepted on any account. 


Ttem—Box Strap (0.5mm volume x 9 mm width x 5kg)- 
190 Roll. 


Name and designation of the officer to whom the 
tenders are to be submitted—The Director of Printing, 
Thiruvananthapuram. 


Name of Office—Government Central Press Compound, 
Thiruvananthapuram. 


Date up to which the rates are to be remained firm— 
31-3-2021. 


General Conditions 


. The rate quoted should be inclusive of all taxes, 
transportation, loading and unloading expenses f.o.r. 
Government Central Press, Thiruvananthapuram. 


Samples should be supplied. 


The item should be supplied within 7 days on the 
receipt of confirmation. 


The payment will be made only after satisfactory 
receipt and survey reports. 


Bank details should be furnished in the Bill. 
The rates should be valid upto 31-3-2021. 


The Purchaser has the right to cancel the supply 
order at any time without assigning any reason. 


(4) 
[നമ്പര്‍ 87/2020-21] 


നമ്പര്‍ 17368/2020-21/Ga4. 2020 ഡിസംബര്‍ 23. 


സര്‍ക്കാര്‍ അച്ചുകൂടങ്ങളിലേക്ക്‌ ലൂര്രിക്കേഷന്‍ ഓയില്‍ 
വിതരണം ചെയ്യുന്നതിന്‌ മുദ്രവച്ച ദര്‍ഘാസുകള്‍ 
ക്ഷണിച്ചുകൊള്ളുന്നു. ദര്‍ഘാസുകള്‍ 14-1-2021 ഉച്ചയ്ക്ക്‌ 1 മണി 
വരെ സ്വീകരിക്കുന്നതും അന്നേദിവസം 3 മണിക്ക്‌ ദര്‍ഘാസു 
കാരുടെയോ അവര്‍ ചുമതലപ്പെടുത്തിയ ഏജന്റു 
മാരുടെയോ സാന്നിദ്ധ്യത്തില്‍ തുറക്കൂന്നതുമാണ്‌. ദര്‍ഘാസ്‌ 
അയയ്ക്കുന്ന കവറിനു മുകളില്‍ “ദര്‍ഘാസ്‌ നമ്പര്‍ 87/2020-21 
ലൂധ്രിക്കേഷന്‍ ഓയില്‍ വിതരണം സംബന്ധിച്ച്‌ ” എന്ന്‌ 
ഉപലേഖനം ചെയ്തിരിക്കണം. താമസിച്ചു കിട്ടുന്ന ദര്‍ഘാസുകള്‍ 
യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല. 


അടങ്കല്‍ തുക-$ 1,60,822. 
സാധന സാമഗ്രികള്‍: 


1. ലുര്ബിക്കേഷന്‍ ഓയില്‍ (100)-3 ബാരല്‍ 
2. ലുൂര്രിക്കേഷന്‍ ഓയില്‍ (20/40)--1 ബാരല്‍ 
3. ഹൈഡ്രോളിക്‌ ഓയില്‍ (46)--60 ലിറ്റര്‍ 


4. ഹൈഡ്രോളിക്‌ ഓയില്‍ (68)--60 ലിറ്റര്‍ 


Sth Jan. 2021] 


STORES PURCHASE 


14 





ദര്‍ഘാസുകള്‍ നിര്‍ദ്ദിഷ്ട ഫോറത്തില്‍ സാമ്പിള്‍ സഹിതം 
സമര്‍പ്പിക്കേണ്ടതാണ്‌. ദര്‍ഘാസ്‌ ഫോറങ്ങള്‍ ₹ 400 05൨ 12% 
നിരക്കിലും ഡ്യൂപ്ലിക്കേറ്റ്‌ ₹ 200 4 951 12% നിരക്കിലും 
തിരുവനന്തപുരം ഗവണ്‍മെന്റ്‌ സെന്റ്രല്‍ പ്രസ്സില്‍ നിന്നും 
നേരിട്ട്‌ വാങ്ങാവുന്നതാണ്‌. ദര്‍ഘാസ്‌ ഫോറത്തിന്റെ വിലയായി 
ചെക്ക്‌, ഡിമാന്റ്‌ ര്ഡാഫ്റ്റ്‌, പോസ്റ്റല്‍ ഓര്‍ഡര്‍, തപാല്‍ സ്റ്റാമ്പ്‌ 
എന്നിവ സ്വീകരിക്കുകയോ ഫോറം വി.പി.പി. ആയി 
അയയ്ക്കുകയോ ചെയ്യുന്നതല്ല. ദര്‍ഘാസ്‌ ഫോറങ്ങള്‍ 
കൈമാറ്റം ചെയ്യുവാന്‍ പാടില്ലാത്തതാണ്‌. ₹ 200 വിലയുള്ള 
കേരള സര്‍ക്കാര്‍ മുശ്രപ്പ്രത ത്തില്‍ എഗ്രി മെന്റും മൊത്തം 
തുകയുടെ 1% നിരത്രദ്രവ്യവും ദര്‍ഘാസിനോടൊപ്പം സമര്‍പ്പിക്കേ 
ണ്ടതാണ്‌. അല്ലാത്തവ യാതൊരു 
സ്വീകരിക്കുന്നതല്ല. 


കാരണവശാലും 


[No. 87/2020-21] 


No. 17368/2020-21/G4. 


Sealed tenders superscribed as Re-tender No. 87/2020-21 
for the supply of the Lubrication Oil is invited by the 
undersigned. The tenders along with samples should 
reach this office on or before 14-1-2021 at 1 p. m. and the 
same will be opened at 3 p. m. on the same day in the 


23rd December 2020. 


presence of tenderers or their authorized representatives 
who may be present at that time. Tenders shall be 
submitted in the prescribed form which can be had from 
the office of the undersigned on cash payment of = 400 
+ GST @ 12% for original form and = 200 + GST @ 12% 
for duplicate. Cheques, Demand Draft, Postage Stamps, 
Postal Orders etc. will not be accepted towards the cost 
of forms, nor will the forms be sent by V. P. P. The tender 
forms are not transferable. Sale of tender forms 
will be closed at 12 Noon on _ 14-1-2021. 
An agreement in Kerala Stamp Paper worth % 200 should 
be executed along with the tenders. Late tenders and 
tenders not accompanied by Earnest Money Deposit @ 
1% of total cost and preliminary agreement in Kerala 
Stamp Paper worth = 200 will not be accepted on any 
account. 


PAC—% 1,60,822. 


Items : 
1. Lubrication Oil (100) — 3 Baral 
2. Lubrication Oil (20/40) - 1 Baral 
3. Hydraulic Oil 46 — 60 litre 
4. Hydraulic Oil 68 — 60 litre 


Name and designation of the officer to whom the 
tenders are to be submitted—The Director of Printing, 


Thiruvananthapuram. 


Name of Office—Government Central Press Compound, 
Thiruvananthapuram. 


Date up to which the rates are to be remained firm— 
31-3-2021. 


310 


General Conditions 


The rate quoted should be inclusive of all taxes, 
transportation, loading and unloading expenses f.0o.r. 
Government Central Press, Thiruvananthapuram. 


Samples should be supplied. 


The item should be supplied within 7 days on the 
receipt of confirmation. 


The payment will be made only after satisfactory 
receipt and survey reports. 


Bank details should be furnished in the Bill. 
The rates should be valid upto 31-3-2021. 


The Purchaser has the right to cancel the supply 
order at any time without assigning any reason. 


(Sd.) 
Superintendent of 
Govt. Presses. 


Office of the Director of Printing, 
Government Central Press, 
Thiruvananthapuram- |. 


Technical Education Department 
SHORT TENDER NOTICE 
No. D1-7580/2020. 27th November 2020. 


Sealed tenders are invited for the purchase of 
equipments for Mechanical Engineering Department for 
Govt. Enginering College, Thrissur. 


Tender No —D1/51/2020-21. 
Name of Lab—Mechanical Engineering. 


Last date and time of issue of tender—15-1-2021, 
12 Noon. 


Last date and time of receipt of tender—15-1-2021, 
2 p.m. 


Date and time of opening of tender—16-1-2021, 
11 am. 


Tender value—% 1,166 + Postal Charges. 
Approximate Cost—% 4,90,000. 
Website—www.gectcr.ac.in 

Phone No. : 0487-2334144. 


Intending tenderers may obtain the requisite tender 
form from Principal, Govt. Engineering College, Thrissur 
on cash remittance of cost of tender form + postal 
charge. Tender forms are not transferable. Late tenders will 
not be accepted. Application for the tender form should 
be accompanied by cash remittance, as per the price fixed 
for the tender form. 


Cheques, Postages stamps etc. will not be accepted 
towards the cost of the forms nor the forms will be sent 
by VPP. 


Sth Jan. 2021] 


STORES PURCHASE 


15 





Tenders should be accompanied by EMD of 1% of 


the amount by DD drawn in favour of the Principal, Govt. 
Engineering College, Thrissur (EMD Minimum ₹ 1,500) 
with an agreement in Kerala Stamp Paper worth = 220. 
Details can be had from the Govt. Engineering College 
Office working hours. 


Detailed Specification 











Si Specification Oty. 
No. 

(1) (2) (3) 

1 Servo Actuator 1 Set 


MX-64 T- 8 Nos. 

Operating Voltage 14.8V 12V 
Stall Torque 74 kg. cm 

No-load Speed 78 RPM 63 RPM 


Size 40.2 x 61.1 x 41.0 mm 
Resolution 0.088” 


Reduction Ratio 1/200 Operating Angle 
360° or Continuous 


Turn 
Protocol TTL 
Position Feedback Temp Feedback 


Load Voltage Feedback Input Voltage 
Feedback 


Compliance/PID 

Material Metal Gears 

Motor Maxon RE-MAX 

Controller List USB2Dynamixel Accessories: 
SMPS 2Dynamixel -3 sets 

USB2Dynamixel - 2 set 


250mm DYNAMIXEL Compatible 
Cables-10 Pack - Iset 


Compatible Servo horn Set - 8 set 
Servo Actuator 


MX-64T- 8 Nos. 
Operating Voltage 14.8V 12V 
Stall Torque 74 Kg.cm 


No-load Speed 78 RPM 63 RPM 
Size 40.2 x 61.1 x 41.0 mm 
Resolution 0.088” 





311 








(1) (2) (3) 
Reduction Ratio 1/200 Operating Angle 
360° or Continuous 
Turn 
Protocol TTL 
Position Feedback Temp Feedback 
Load Voltage Feedback Input Voltage 
Feedback 
Compliance/PID 
Material Metal Gears 
Motor Maxon RE-MAX 
Controller List USB2Dynamixel Accessories: 
SMPS2Dynamixel -3 sets 
USB2Dynamixel - 2 set 
250mm DYNAMIXEL Compatible 
Cables-10 Pack - Iset 
Compatible Servo horn Set - 8 set 

2 PLC Trainer kit 2 Set 
Allen Bradley or equivalent with 
software, communication cable, SMPS 
HMI 4 inch with software Patch 
cords 2 Mtrs 10 nos. 

No. of I/O pins 8 

3 Stereo Camera zed or Azure Kinect or 1 
equivalent RGB 1080p @ 30 
fps (3840 x 1080 resolution) 

Depth Resolution—Same as selected 
video resolution Range-0.5 to 20 m 
4 Artix-7 FPGA: Trainer Board or 


equivalent 1 


On board user interfaces include 16 
user switches, 16 user 


LEDs, 2 tri-color LEDs, 


Expansion opportunities with a micro 
SD card connector, 10/100 


Ethernet PHY, USB HID host, 12-b 


software with Vivado Design Suite 
(WebPACK Edition) 





Govt. Engineering College, 
Thrissur. 


(Sd.) 


Principal. 


